Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. 02 ). MMO 
KL /TV (N )/634 / 2012 - 14 


GOVERN 


09 


qoo . 


99m3 
MENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


18th December 2012 
2012 winomio 18 


Vol. I 


No. 1 28 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


Veljo 1 


നമ്പർ 


27th Agrahayana 1934 
1934 BOLOOOM . 27 


PART III 
Stores Purchase 


Collegiate Education Department 

TENDER NOTICE 

[No. 1/2012- 13 ] 
No . A1/929/2012 . 

17th November 2012 . 
Sealed tenders are invited for the supply of 
Laboratory Equipments to the Department of Physics , 
Government College, Nedumangad under Plan Fund for the 
year 2012 - 13 . 

The tenders should be superscribed “ for the supply 
of Laboratory Equipments to the Department of Physics 
under Plan Fund 2012 - 13 ” and addressed to the Principal, 
Government College , Nedumangad . Late tenders will not 
be accepted . The tenders will be opened at 3 p . m . on 
20 - 12 - 2012 in the presence of such of the tenderers or 
their authorized representatives who may be present at 
that time. Estimated cost is 1 Lakh . ( The price quoted 
should be inclusive of all taxes, duties , cesses, etc .). 


Intending tenderers may , on application to the 

അടങ്കൽ തുക - 1,00 ,000. 
Principal, Government College, Nedumangad obtain the 

നിരതദ്രവ്യം - വിലയുടെ 1 %. 
requisite tender forms on which tenders should be 
submitted . Application for the tender form should be ദർഘാസ് പ്രമാണത്തിന്റെ വില : 
accompanied by a cash remittance of 416 (400 + 16 ) 

അസ്സൽ - 416. 
which is the price fixed for a form and which is not 
refundable under any circumstances. The tender forms are 

പകർപ്പ്- 208. 
not transferable . Sale of tender forms will be closed 

ദർഘാസ് പ്രമാ ണ ങ്ങളും മറ്റ് വിവ ര ങ്ങളും ചുവടെ 
at 1 p . m . on 20 - 12 -2012 . Cheques , postage stamps etc ., 

ഒപ്പിട്ടിരിക്കുന്ന ആഫീസിൽ നിന്നും 20 - 12 - 2012 ഉച്ചയ്ക്ക് 
will not be accepted towards the cost of forms, nor will 

1 മണിവരെ ലഭിക്കു ന്ന താ ണ്. ദർഘാസ് ( പമാ ണ ങ്ങൾ 
the forms be sent per V .P . P. Duplicate tender forms, if 

തപാലിൽ വേണ്ട വർ തപാൽ കൂലിയായി 40 കൂടി 
required will be issued at 208 per copy . 

അയയ്ക്കേണ്ടതാണ്. 100 - ന്റെ മുദ്രപ്പത്രത്തിൽ ഒരു പ്രാഥമിക 
നെടു മ ങ്ങാട് സർക്കാർ കോളേജിലെ ഫിസിക്സ് സ് 

കരാർ ദർഘാസിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
വകുപ്പിനുവേണ്ടിയുള്ളലബോറട്ടറി ഉപകരണങ്ങൾ വിതരണം - മേൽപ്പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ പാലിക്കപ്പെടാത്ത 
ചെയ്യു ന്ന തിനുള്ള മുദ്രവച്ച ദർ ഘാ സു കൾ ക്ഷണിച്ചു - ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. കേരള സ്റ്റോർ പർച്ചെയ്സ് 
കൊള്ളുന്നു . ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി നിയമങ്ങൾ എല്ലാം ഇതിന് ബാധകമാണ്. 
20 - 12 - 2012 ഉച്ച യ്ക്ക് ശേഷം 2 മണിവരെ ആ യി രി ക്കും . 
അന്നേദിവസം പകൽ 3 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെയോ 

Government College, 

( Sd.) 
അ വരുടെ ( പതി നി ധി ക ളു ടെ യോ സാന്നി ദ്ധ്യ ത്തിൽ 

Nedumangad . 

Principal. 
ദർഘാസുകൾ തുറക്കുന്നതാണ്. 


TENDER NOTICES 


| [ No . 7/2012-13 (P )] 
No. A1- 620 /2012 (P ). 

14th November 2012. 
Sealed competitive tenders are invited for the supply of Solar Projects to T. M . Government College, Tirur for 
7 ,50 ,000 under the Scheme of College Quality Improvement Programme (plan ) 2012 - 13. 

The tenders should be superscribed as “ Tender No . 7 /2012 - 13 ( P ) supply of Solar Projects under the Scheme of 
College Quality Improvement Programme (plan ) 2012 -13” and addressed to the Principal, T. M . Government College, Tirur, 
Vakkad P. O ., Pin -676 502 , Malappuram District The last date and time of receipt of filled tender is on 27 - 12 - 2012 at 
2 p . m . and will be opened on the same day at 3 p .m . in the presence of such tenderers or their authorised 
representatives who may be present at that time. Sale of tender forms will be closed on 27 - 12- 2012 at 12 noon . Late 
tenders will not be accepted . 


Intending tenderers may on application to the Principal, T. M . Government College , Tirur, Vakkad P . O ., Pin -676 502 
Malappuram District obtain the requisite tender form on which the tenders should be submitted . Application for the tender 
form should be accompanied by a cash remittance for 1,500 towards the cost of forms plus 60 towards VAT (Total - 
1 , 560) which is the price fixed for a tender form and it is not refundable under any circumstances . The 
tender forms are not transferable . Cheques , Postal Orders, Drafts will not be accepted towards the cost of the tender 
form nor will the forms be sent by V.P.P. Those who are required tender forms by Registered Post should sent 1,610 by 
Money Order including cost of tender form and registered postal charges . 


Every tender should be completely filled , signed and accompanied by a Demand Draft towards 1 % of total cost of 
equipments to be quoted as EMD . Short term /fixed deposit receipts should not be accepted towards EMD. EMD carry no 
interest . The rate , VAT and other charges should be quoted separately for each item . The successful tenderers should 
supply the equipments within one month after the receipt of the supply order at their own expenses. The prices should 
be valid upto 31- 3 -2013 . The firms who are exempted from furnishing EMD should attach true copy of the exemption order 
along with tender documents. Every tenderer should execute an agreement in Kerala Stamp Paper worth 100 along with 
the tender. 

The undersigned will have the right to cancel or extend the tender formalities without any further notice. The cash 
transaction in the office is from 10 a.m . to 2 p .m . on all working days. More details will be had from the college office on 
working hours . 


2012 - 13 വർഷത്തെ പ്ലാൻ പദ്ധതിയിൽ കോളേജ് ക്വാളിറ്റി ഇംപൂവ്മെന്റ് പ്രോഗ്രാം ഫണ്ടിൽനിന്നും 7,50, 000 - ന് തിരൂർ 
ടി . എം . ഗവൺമെന്റ് കോളേജിലേക്ക് സോളാർ പാജക്ടകൾ വിതരണം ചെയ്യാൻ തയ്യാറുള്ളവരിൽ നിന്നും മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ടെണ്ടർ അടക്കം ചെയ്ത കവറിനുപുറത്ത് “ ടെണ്ടർ നമ്പർ 7 / 2012 -13 ( പി.) കോളേജ് ക്വാളിറ്റി 
ഇംപൂവ്മെന്റ് പ്രോഗ്രാം പദ്ധതിയിൽ സോളാർ പ്രൊജക്ടുകൾ വിതരണം ചെയ്യുന്നതിനുള്ള ടെണ്ടർ എന്നെഴുതി പ്രിൻസിപ്പാൾ, 
ടി. എം . ഗവൺമെന്റ് കോളേജ്, തിരൂർ, വാക്കാട് പി. ഒ., മലപ്പുറം ജില്ല , പിൻ -676 502 എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. 
പൂരിപ്പിച്ച ടെണ്ടറുകൾ 27 -12 -2012 - ന് 2 മണി വരെ സ്വീകരിക്കുന്നതും അന്നേദിവസം ഉച്ചയ്ക്കുശേഷം 3 മണിക്ക് ഹാജരായിട്ടുള്ള 
ദർഘാസുകാരുടെയോ അംഗീകൃത പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. ടെണ്ടർ ഫോറത്തിന്റെ വിൽപ്പന 
27 - 12 - 2012 , 12 മണിക്ക് അവസാനിക്കുന്നതാണ്. വൈകി കിട്ടുന്ന ടെണ്ടറുകൾ സ്വീകരിക്കുന്നതല്ല. 

ടെണ്ടറിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നവർ പ്രിൻസിപ്പാൾ, ടി . എം . ഗവൺമെന്റ് കോളേജ്, തിരൂർ, വാക്കാട് പി. ഒ., 
മലപ്പുറം ജില്ല , പിൻ -676 502 എന്ന വിലാസത്തിൽ അപേക്ഷിച്ചാൽ ടെണ്ടർ ഫോറം ലഭിക്കുന്നതാണ്. അപേക്ഷയോടൊപ്പം ടെണ്ടർ 
ഫോറത്തിന്റെ വിലയായ 1,500 - വാറ്റ് 60 -ം ഉൾപ്പെടെ ആകെ 1,560 അടയ്ക്കേണ്ടതാണ്. ടെണ്ടർ ഫോറത്തിന്റെ വില 
യാതൊരു കാരണവശാലും മടക്കി കൊടുക്കുന്നതല്ല. ടെണ്ടർ ഫോറം കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. ടെണ്ടർ ഫോറത്തിന്റെ 
വിലയായി ചെക്ക്, പോസ്റ്റൽ ഓർഡർ, ഡ്രാഫ്റ്റ് മുതലായവ സ്വീകരിക്കുന്നതോ ഫോറം വി . പി. പി .യായി അയച്ചു കൊടുക്കുന്നതോ 
അല്ല. ടെണ്ടർ ഫോറം രജിസ്റ്റേർഡ്തപാലിൽ കിട്ടുന്നതിന് ടെണ്ടർ ഫോറത്തിന്റെ വിലയും രജിസ്റ്റേർഡ് തപാൽ ചാർജ്ജും ഉൾപ്പെടെ 
1,610 മണി ഓർഡർ അയച്ചുതരേണ്ടതാണ്. 


- പൂരിപ്പിച്ചതും ഒപ്പിട്ടതുമായ ടെണ്ടറിന്റെ കൂടെ വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഉപകരണങ്ങളുടെ വിലയുടെ 1 % 
തുകയ്ക്കുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ് നിരതദ്രവ്യമായി അടക്കം ചെയ്യേണ്ടതാണ്. ഷോർട്ട് ടൈം / ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ 
നിരതദ്രവ്യമായി സ്വീകരിക്കുന്നതല്ല. ഓരോ ഉപകരണത്തിന്റെയും വില , വാറ്റ്, മറ്റു ചെലവുകൾ എന്നിവ പ്രത്യേകം കാണിക്കേണ്ടതാണ്. 
വിതരണ ഉത്തരവ് കിട്ടി ഒരു മാസത്തിനകം സ്വന്തം ചെലവിൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യേണ്ടതാണ്. വില നിലവാരത്തിന് 
31-3- 2013 വരെ പ്രാബല്യം ഉണ്ടായിരിക്കുന്നതാണ്. 
-- നിരതദ്രവ്യം അടയ്ക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള കമ്പനികൾ ഒഴിവാക്കിയ ഉത്തരവിന്റെ ശരിപ്പകർപ്പ് ടെണ്ടറിന്റെ കൂടെ 
അടക്കം ചെയ്യേണ്ടതാണ്. ഓരോ ടെണ്ടറിന്റെകൂടെയും 100 വിലയുള്ള കേരള മുദ്രപ്പത്രത്തിൽ കരാർ എഴുതി സമർപ്പിക്കേണ്ടതാണ്. 
യാതൊരു മുന്നറിയിപ്പും കൂടാതെ ടെണ്ടർ നടപടികൾ നിർത്തി വയ്ക്കുന്നതിനോ റദ്ദാക്കുന്നതിനോ ഉള്ള അധികാരം താഴെ 
ഒപ്പിട്ടിട്ടുള്ള ആളിൽ നിക്ഷിപ്തമാണ്. ഓഫീസിലെ പണമിടപാട് സമയം പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ 
ഉച്ചയ്ക്കുശേഷം 2 മണിവരെയാകുന്നു . കൂടുതൽ വിവരങ്ങൾ ആഫീസ് പ്രവൃത്തി സമയത്ത് നേരിട്ട്അന്വേഷിച്ചാൽ ലഭിക്കുന്നതാണ്. 


LIST OF ITEMS 


Sl. No . 


Items 


Specifications 


Nos. 


Remarks 


- 1 


Hybrid inverter 


2 


Solar panel- 1000W ; battery - 
@ 12V- 48V, 200 AH , inverter- 2000VA , 
CC -48V , 35A (polycrystalline ) 
Panel stands / 


Warranty /guarantee conditions 
to be specified , performance 
claims must be specified, 
certification to be specified . 
Overhead charges/connection 
accessories etc. must be 
explicitly specified 


| 2 


500W 


Same as above 


Halogen light/ hooter 
with IR sensor 
( solar based ) 


Fans 


Same as above 


DC Fan 12V /12W 
Operates from Solar Power 


Solar cookers 


Box time- domestic 


Same as above 


Solar home lighting 


Same as above 


Solar panel 12V/ 40W SMF Battery 
12V /42A charge controller 12V /5A 
LED luminare 1W 2 Nos. 
DC fan 12V / 12W Panel 
Stand + Wire + Battery 


( 2 ) 

| [ No. 8/2012 -13 ( P)] 
No . A1- 620/2012 (P ). 

14th November 2012 . 
Sealed competitive tenders are invited for the supply of Telescope and other accessories for certificate course on 
Astrophotography to T . M . Government College , Tirur for 8 ,60,000 under the scheme of College Quality Improvement 
Programme ( plan ) 2012 -13. 

- The tenders should be superscribed as " Tender No . 8 /2012 - 13 (P ) supply of Telescope and other accessories for 
certificate course on Astrophotography under the Scheme of College Quality Improvement Programme” and addressed to 
the Principal, T. M . Government College, Tirur, Vakkad P. O ., Malappuram District, Pin -676 502 . The last date and time of 
receipt of filled tender is on 27 -12 -2012 at 2 p. m . and will be opened on the same day at 3 p.m . in the presence of such 
tenderers or their authorised representatives who may be present at that time. Sale of tender forms will be closed 
on 27 - 12 -2012 at 12 Noon . Late tenders will not be accepted . 

| Intending tenderers may on application to the Principal, T. M . Government College, Tirur, Vakkad P. 0 ., 
Malappuram District, Pin -676 502 obtain the requisite tender form on which the tenders should be submitted . Application 
for the tender form should be accompanied by cash remittance for 1,800 towards the cost of forms plus 72 towards 
VAT ( Total 1, 872 ) which is the price fixed for a tender form and it is not refundable under any circumstances. The 
tender forms are not transferable . Cheques , Postal Orders , Drafts will not be accepted towards the cost of the tender 
form nor will the form be sent by V. P.P . Those who are required tender forms by Registered Post should sent 1, 922 by 
Money Order including cost of tender form and registered postal charges. 

Every tender should be completely filled , signed and accompanied by Demand Draft towards 1 % of total cost of 
equipments to be quoted as EMD . Short term /fixed deposit receipts should not be accepted towards EMD . EMD carry no 
interest. The rate , VAT and other charges should be quoted separately for each item . The successful tenderers should 
supply the equipments within one month after the receipt of the supply order at their own expenses. The prices should 
be valid upto 31- 3 - 2013 . The firms who are exempted from furnishing EMD should attach true copy of the exemption order 
along with tender documents . Every tenderer should execute an agreement in Kerala Stamp Paper worth 100 along with 
the tender. 


The undersigned will have the right to cancel or extend the tender formalities without any further notice . The cash 
transaction in the office is at 10 a .m . to 2 p .m . on all working days . More details will be had from the college office on 
working hours. 

- 2012 - 13 വർഷത്തെ പ്ലാൻ പദ്ധതിയിൽ കോളേജ് ക്വാളിറ്റി ഇംപൂവ്മെന്റ് പ്രോഗ്രാം ഫണ്ടിൽനിന്നും 8,60, 000 - ന് തിരൂർ 
ടി. എം . ഗവൺമെന്റ് കോളേജിലേക്ക്ആസ്ട്രോ ഫോട്ടോഗ്രാഫിയിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് നടത്തുന്നതിന് ടെലിസ്കോപ്പുകളും 
അനുബന്ധ ഉപകരണങ്ങളും വിതരണം ചെയ്യാൻ തയ്യാറുള്ളവരിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ടെണ്ടർ 
അടക്കം ചെയ്ത കവറിനുപുറത്ത് “ ടെണ്ടർ നമ്പർ 8 / 2012 - 13 ( പി )ആസ്ട്രോ ഫോട്ടോഗ്രാഫി സർട്ടിഫിക്കറ്റ് കോഴ്സിലേയ്ക്ക് 
ടെലിസ്കോപ്പുകളും അനുബന്ധ ഉപക ര ണ ങ്ങളും വിതരണം ചെയ്യുന്ന തിനുള്ള ടെണ്ടർ എന്നെഴുതി പ്രിൻസിപ്പാൾ, 
ടി . എം . ഗവൺമെന്റ് കോളേജ്, തിരൂർ, വാക്കാട് പി . ഒ., മലപ്പുറം ജില്ല , പിൻ- 676 502 എന്ന വിലാസത്തിൽ അയക്കേണ്ടതാണ്. 
പൂരിപ്പിച്ച ടെണ്ടറുകൾ 27 - 12 - 2012 - ന് 2 മണി വരെ സ്വീകരിക്കുന്നതും അന്നേദിവസം ഉച്ചയ്ക്കുശേഷം 3 മണിക്ക് ഹാജരാകുന്ന 
കരാറുകാരുടെയോ അംഗീകൃത പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. ടെണ്ടർ ഫോറത്തിന്റെ വിൽപ്പന 
27 -12- 2012 - ന് 12 മണിക്ക് അവസാനിക്കുന്നതാണ്. വൈകി കിട്ടുന്ന ടെണ്ടറുകൾ സ്വീകരിക്കുന്നതല്ല. 

- ടെണ്ടറിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നവർ പ്രിൻസിപ്പാൾ, ടി . എം . ഗവൺമെന്റ് കോളേജ്, തിരൂർ, വാക്കാട് പി. ഒ., 
മലപ്പുറം ജില്ല , പിൻ - 676 502 എന്ന വിലാസത്തിൽ അപേക്ഷിച്ചാൽ ടെണ്ടർ ഫോറം ലഭിക്കുന്നതാണ്. അപേക്ഷയോടൊപ്പം ടെണ്ടർ 
ഫോറത്തിന്റെ വിലയായ 1, 800- വാറ്റ് 72 -ം ഉൾപ്പെടെ ആകെ 1,872 അടയ്ക്കേണ്ടതാണ്. ടെണ്ടർ ഫോറത്തിന്റെ വില 
യാതൊരു കാരണവശാലും മടക്കി കൊടുക്കുന്നതല്ല . ടെണ്ടർ ഫോറം കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല . ടെണ്ടർ ഫോറത്തിന്റെ 
വിലയായി ചെക്ക്, പോസ്റ്റൽ ഓർഡർ, ഡാഫറ്റ് മുതലായവ സ്വീകരിക്കുന്നതോ ഫോറം വി. പി. പി. യായി അയച്ചു കൊടുക്കുന്നതോ 
അല്ല. ടെണ്ടർ ഫോറം രജിസ്റ്റേർഡ് തപാലിൽ കിട്ടുന്നതിന് ടെണ്ടർ ഫോറത്തിന്റെ വിലയും രജിസ്റ്റേർഡ് തപാൽ ചാർജ്ജും ഉൾപ്പെടെ 
1,922 മണി ഓർഡർ അയച്ചുതരേണ്ടതാണ്. 


പൂരിപ്പിച്ചതും ഒപ്പിട്ടതുമായ ടെണ്ടറിന്റെ കൂടെ വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഉപകരണങ്ങളുടെ വിലയുടെ 1 % 
തുകയ്ക്കുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ് നിരതദ്രവ്യമായി അടക്കം ചെയ്യേണ്ട താ ണ് . ഷോർട്ട് ടൈം / ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ 
നിരതദ്രവ്യമായി സ്വീകരിക്കുന്നതല്ല. ഓരോ ഉപകരണത്തിന്റെയും വില , വാറ്റ്, മറ്റു ചെലവുകൾ എന്നിവ പ്രത്യേകം കാണിക്കേണ്ടതാണ്. 
വിതരണ ഉത്തരവ് കിട്ടി ഒരു മാസത്തിനകം സ്വന്തം ചെലവിൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യേണ്ടതാണ്. വില നിലവാരത്തിന് 
31-3- 2013 വരെ പ്രാബല്യംഉണ്ടായിരിക്കുന്നതാണ്. 

- നിരതദ്രവ്യം അടയ്ക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള കമ്പനികൾ ഒഴിവാക്കിയ ഉത്തരവിന്റെ ശരിപ്പകർപ്പ് ടെണ്ടറിന്റെ കൂടെ 
അടക്കം ചെയ്യേണ്ടതാണ്. ഓരോ ടെണ്ടറിന്റെകൂടെയും 100 വിലയുള്ള കേരള മുദ്രപ്പത്രത്തിൽ കരാർ എഴുതി സമർപ്പിക്കേണ്ടതാണ്. 
യാതൊരു മുന്നറിയിപ്പും കൂടാതെ ടെണ്ടർ നടപടികൾ നിർത്തി വയ്ക്കുന്നതിനോ റദ്ദാക്കുന്നതിനോ ഉള്ള അധികാരം താഴെ 
ഒപ്പിട്ടിട്ടുള്ള ആളിൽ നിക്ഷിപ്തമാണ്. ഓഫീസിലെ പണമിടപാട് സമയം പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ 
ഉച്ചയ്ക്കുശേഷം 2 മണിവരെയാകുന്നു . കൂടുതൽ വിവരങ്ങൾ ആഫീസ് പ്രവൃത്തി സമയത്ത് നേരിട്ട് അന്വേഷിച്ചാൽ ലഭിക്കുന്നതാണ്. 


Nos. 


Sl. No. 

1 


Item 
Accessory Kit 


2 


Nightscape CCD Camera 


T -Ring adapter 
T Adapter Original 
Telescope 


5 


LIST OF ITEMS 

Specifications 
Orion 1. 25 " Premium Telescope 

Accessory kit with 1.25 " assortment of Eye - pieces 
5 Nos. Sirusplosal 40mm , 17mm , 10mm , 7.5mm , 

6 .3mm 2 x Barlow and 6 Filters . 
Orion Parsec 10100 C Colour Astronomical; 

imaging CCD Camera 10 .7 Mega Pixels regulated 

dual stage TEC cooling No. 52078 
SLR Camera 
SLR Camera 
Telescope Refractor 150mm ED - 150 APO Complete with 
all accessories and NEQ6 Equitorial mount GO TO 
Computerised with steel tripode with data base 42000 
objects Syncan Hand Control 
Starshoot autoguider for long 

Exposure Astrophotography with 

1.3 MP CMOS Chip No. 52064 
Built inprojector, 1920 x 1080 full high defn ; 30 x extended 
zoom , 8. 9 MP still image recording , 48GB memory card , 
projector, carry case , HDMI cables and other accessories, 
with warranty 
Reverse osmosis and UV treatment, computer controlled 
with alarms for filter change and UV change spin welded 
RO membrane housing with warranty to be specified , 
automatic operation , wall mountable and to be fixed on 
the wall prompt service required 


6 


Autoguider 


Handycam 


8 


Water filter with cooler 


( 3 ) 

[No. 9/2012- 13 (P)] 
No. A1-620 /2012 (P ). 

14th November 2012 . 
Sealed competitive tenders are invited for the supply of Band Set for College to T. M . Government College, Tirur 
for 30 ,500 under the scheme of College Quality Improvement Programme (plan ) 2012 -13 . 

The tenders should be superscribed as “ Tender No. 9/ 2012 - 13 (P ) supply of Band Set for College under the 
Scheme of College Quality Improvement Programme (plan ) 2012 - 13 ” and addressed to the Principal , T . M . Government 
College , Tirur, Vakkad P . O ., Pin -676 502 , Malappuram District. The last date and time of receipt of filled tender is on 
8 - 1 - 2013 at 2 p . m . and will be opened on the same day at 3 p .m . in the presence of such tenderers or their authorised 
representatives who may be present at that time. Sale of tender forms will be closed on 8 - 1 - 2013 at 12 Noon . Late tenders 
will not be accepted . 

Intending tenderers may on application to the Principal, T. M . Government College, Tirur, Vakkad P . O ., 
Pin -676 502 , Malappuram District obtain the requisite tender form on which the tenders should be submitted . Application 
for the tender form should be accompanied by cash remittance for 300 towards the cost of forms plus 12 towards 
VAT ( Total 312) which is the price fixed for a tender form and it is not refundable under any circumstances . 
The tender forms are not transferable . Cheques, Postal Orders , Drafts will not be accepted towards the cost of the tender 
form not will the form be sent by V . P. P. Those who are required tender forms by Registered Post should sent 362 by 
Money Order including cost of tender form and registered postal charges . 

Every tender should be completely filled , signed and accompanied by Demand Draft towards 1 % of total cost of 
equipments to be quoted as EMD . Short term / fixed deposit receipts should not be accepted towards EMD . EMD carry no 
interest. The rate , VAT and other charges should be quoted separately for each item . The successful tenderers should 
supply the equipments within one month after the receipt of the supply order at their own expenses. The prices should 
be valid upto 31- 3 -2013. The firms who are exempted from furnishing EMD should attach true copy of the exemption order 
along with tender documents . Every tenderer should execute an agreement in Kerala Stamp Paper worth 100 along with 
the tender. 


The undersigned will have the right to cancel or extend the tender formalities without any further notice . The cash 
transaction in the office is from 10 a.m . to 2 p .m . on all working days. More details will be had from the college office on 
working hours. 

- 2012 - 13 വർഷത്തെ പ്ലാൻ പദ്ധതിയിൽ കോളേജ് ക്വാളിറ്റി ഇംപൂവ്മെന്റ് പ്രോഗ്രാം ഫണ്ടിൽനിന്നും 30, 500 - ന് തിരൂർ 
ടി. എം . ഗവൺമെന്റ് കോളേജിലേക്ക് ബാന്റ് സൈറ്റ് വിതരണം ചെയ്യാൻ തയ്യാറുള്ളവരിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . ടെണ്ടർ അടക്കം ചെയ്ത കവറിനുപുറത്ത് “ ടെണ്ടർ നമ്പർ 9 / 2012- 13 ( പി.) കോളേജ് ക്വാളിറ്റി ഇംപൂവ്മെന്റ് 
പദ്ധ തി യിൽ കോളേ ജി ലേക്ക് ബാന്റ് സൈറ്റ് വിത രണം ചെയ്യുന്ന തിനുള്ള ടെണ്ടർ എന്നെഴുതി പിൻ സി പ്പാൾ, 
ടി . എം . ഗവൺമെന്റ് കോളേജ്, തിരൂർ, വാക്കാട് പി. ഒ., മലപ്പുറം ജില്ല -676 502 എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. പൂരിപ്പിച്ച 
ടെണ്ടറുകൾ 8 - 1 - 2013 - ന് 2 മണി വരെ സ്വീകരിക്കുന്നതും അന്നേദിവസം ഉച്ചയ്ക്കു ശേഷം 3 മണിക്ക് ഹാജരാകുന്ന 
കരാറുകാരുടെയോ അംഗീകൃത പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. ടെണ്ടർ ഫോറത്തിന്റെ വിൽപ്പന 
8-1-2013 - ന് 12 മണിക്ക് അവസാനിക്കുന്നതാണ്. വൈകി കിട്ടുന്ന ടെണ്ടറുകൾ സ്വീകരിക്കുന്നതല്ല . 

ടെണ്ടറിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നവർ പ്രിൻസിപ്പാൾ, ടി. എം . ഗവൺമെന്റ് കോളേജ്, തിരൂർ, വാക്കാട് പി . ഒ., 
മലപ്പുറം ജില്ല - 676 502 എന്ന വിലാസത്തിൽ അപേക്ഷിച്ചാൽ ടെണ്ടർ ഫോറം ലഭിക്കുന്നതാണ്. അപേക്ഷയോടൊപ്പം ടെണ്ടർ 
ഫോറത്തിന്റെ വിലയായ 300 - വാറ്റ് 12 -ം ഉൾപ്പെടെആകെ 312 അടയ്ക്കേണ്ടതാണ്. ടെണ്ടർ ഫോറത്തിന്റെ വില യാതൊരു 
കാരണവശാലും മടക്കി കൊടുക്കുന്നതല്ല. ടെണ്ടർ ഫോറം കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല . ടെണ്ടർ ഫോറത്തിന്റെ വിലയായി ചെക്ക്, 
പോസ്റ്റൽ ഓർഡർ, ഡാഫറ്റ് മുതലായവ സ്വീകരിക്കുന്നതോ ഫോറം വി . പി. പി . യായി അയച്ചു കൊടുക്കുന്നതോ അല്ല. ടെണ്ടർ 
ഫോറം രജിസ്റ്റേർഡ് തപാലിൽ കിട്ടുന്നതിന് ടെണ്ടർ ഫോറത്തിന്റെ വിലയും രജിസ്റ്റേർഡ് തപാൽ ചാർജ്ജും ഉൾപ്പെടെ 362 
മണി ഓർഡർ അയച്ചുതരേണ്ടതാണ്. 

- പൂരിപ്പിച്ചതും ഒപ്പിട്ടതുമായ ടെണ്ടറിന്റെ കൂടെ വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഉപകരണങ്ങളുടെ വിലയുടെ 1 % 
തുകയ്ക്കുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ് നിരതദ്രവ്യമായി അടക്കം ചെയ്യേണ്ട താ ണ്. ഷോർട്ട് ടേം / ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ 
നിരതദ്രവ്യമായി സ്വീകരിക്കുന്നതല്ല. ഓരോ ഉപകരണത്തിന്റെയും വില , വാറ്റ്, മറ്റു ചെലവുകൾ എന്നിവ പ്രത്യേകം കാണിക്കേണ്ടതാണ്. 
വിതരണ ഉത്തരവ് കിട്ടി ഒരു മാസത്തിനകം സ്വന്തം ചെലവിൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യേണ്ടതാണ്. വില നിലവാരത്തിന് 
31-3 -2013 വരെ പ്രാബല്യം ഉണ്ടായിരിക്കുന്നതാണ്. 

നിരതദ്രവ്യം അടയ്ക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള കമ്പനികൾ ഒഴിവാക്കിയ ഉത്തരവിന്റെ ശരിപ്പകർപ്പ് ടെണ്ടറിന്റെ കൂടെ 
അടക്കം ചെയ്യേണ്ടതാണ്. ഓരോ ടെണ്ടറിന്റെകൂടെയും 100 വിലയുള്ള കേരള മുദ്രപ്പത്രത്തിൽ കരാർ എഴുതി സമർപ്പിക്കേണ്ടതാണ്. 
യാതൊരു മുന്നറിയിപ്പും കൂടാതെ ടെണ്ടർ നടപടികൾ നിർത്തി വയ്ക്കുന്നതിനോ റദ്ദാക്കുന്നതിനോ ഉള്ള അധികാരം താഴെ 
ഒപ്പിട്ടിട്ടുള്ള ആളിൽ നിക്ഷിപ്തമാണ്. ഓഫീസിലെ പണമിടപാട് സമയം പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ 
ഉച്ചയ്ക്കുശേഷം 2 മണിവരെയാകുന്നു . കൂടുതൽ വിവരങ്ങൾ ആഫീസ് പ്രവൃത്തി സമയത്ത് നേരിട്ട് അന്വേഷിച്ചാൽ ലഭിക്കുന്നതാണ്. 


- 19 


Sl. No. 


Item 


Specifications 


Nos. 


Base drum (with stick , cover) 
Side drum (with stick , cover) 
Symbells (with cover) 
Band set Belt 
Band set Cap 


Diameter 20 Inch 
Diameter 14 Inch 
12 Inch 


T. M. Govt. College , 
Tirur. 


( Sd.) 
Principal. 


RE - TENDER NOTICE 


[ No . 2/ 2012 -13 ( Plan )]. 


No . A3- 3555/2012. 


| 16th November 2012 . 


Sealed tenders are invited for the supply of Inverters , 
Torch and Lamp for the year 2012- 13 for an estimated cost 
of 47 ,500 . The specification of the articles will be 
supplied along with the tender form . 


Cost of tender form : 

Original - 300 + S.T. 12 = 312. 
Duplicate - 150 + S.T. 6 = 156. 

- ( Costs are non -refundable ) 
Date and time for closing of sale of tender form 
26 - 12 -2012, 1 p . m . 

Last date and time of receipt of tender form 
27 -12-2012 , 1 p. m . 

- Date and time of opening of tender - 27 -12 - 2012 , 


The tender should be superscribed as “ Tender for the 
supply of Inverters , Torch and Lamp for the year 
2012 - 13 ” and addressed to the Deputy Director of 
Collegiate Education , North Zone, Kozhikode -673 001. 


The tender will be opened in the presence of such 
tenderers or their authorized representatives who may be 
present at that time. The tender forms are not transferable . 


SPECIFICATIONS OF ARTICLES 


Sl. 


Description 


Qty . 


No . 


The tender forms if required by post will be sent on 
payment of 349 (cost of tender form for 300, Sales tax 
- 12 and postage charge 37 ) by money order to the 
Deputy Director of Collegiate Education , North Zone, 
Kozhikode -673 001. Cheque or Demand Draft are not 
acceptable . The rate quoted should be inclusive of 
all taxes. 


Intending tenderers should deposit an amount of 1 % 
of the total cost quoted as Earnest Money Deposit in 
favour of the Deputy Director of Collegiate Education , 
Kozhikode -673 001 together with an agreement in Kerala 
Government Stamp Paper worth 100 towards the rate 
quoted remains firm till 31- 3 - 2013 . 


The undersigned reserves the right to or accept or 
reject any tender without assigning any reason . 

More details if any can be had from the office on 
working days . 


1 Supply of ISO /ISI certified Inverter with 

minimum year on -site warranty and having 
the following minimum specifications 
(1) Output : 220V 4 5 % 50Hz 

sine wave 
(2) Input : 120V to 260V 50Hz 

single phase 
(3) Rating : 2KVA 
(4) Backup time : Minimum 3 Hrs. on 

full load 
(5) Efficiency : 85 % or Higher 
( 6) Protection : Overload, Short cut, 

Polarity battery reverse 
Input voltage below or above the 
specified range , over discharge or 

charge of battery 
(7) Battery VAH : 8640 or higher 
2 Supply of Rechargeable Emergency Lamp 

with minimum 1 year on - site warranty and 
having the following minimum specification 
(1) Input voltage : 120V to 260V AC 
(2) Backup time : 3 Hrs. or Higher 
(3) Protection : Battery overcharge and 

deep discharge , auto on 

when mains fail 
(4 ) Battery VAH : 60 
3 Supply of LED lighted torch with minimum 

1 year warranty and having the following 
minimum specifications 
(1) Rectangle 
(2) LED Light 
(3) Ni-Mh battery 
(4) Adaptor for charging battery 


1 


- കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാല 
യത്തിലേക്ക് 2012 - 13 വർഷത്തേക്ക് ഇൻവർട്ടർ, എമർജൻസി 
ലാമ്പ്, ടോർച്ച് എന്നിവ സപ്ലെ ചെയ്യുവാൻ താൽപ്പര്യമുള്ള 
വരിൽനിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസ് സംഖ്യ - 47,500. 

മുദ്രവച്ച ദ ർ ഘാ സു ക ളു ടെ ക വ റി നു മു ക ളിൽ 
“ഇൻവർട്ടർ , എമർജൻസി ലാമ്പ്, ടോർച്ച് എന്നിവ 2012 - 13 
വർഷത്തിൽ വിതരണം ചെയ്യുന്നതിന് എന്ന മേലെഴുത്തോടു 
കൂടി കോളേജ് വിദ്യാഭ്യാസ ഡെപട്ടി ഡ യ റ ക് ടർ, 
നോർത്ത് സോൺ, കോഴിക്കോട്- 673 001 എന്ന വിലാസത്തിൽ 
ലഭിക്കത്തക്കവിധം അയയ്ക്കേണ്ടതാണ്. 

ദർഘാസ് ഫോറത്തിന്റെ വില 312 ( നികുതിയടക്കം) 
ഡ്യൂപ്ലിക്കേറ്റിന്റെ വില 156 ( നികുതിയടക്കം) ആകുന്നു . 
ദർഘാസ് ഫോറത്തിന്റെ വില തിരിച്ചുകൊടുക്കപ്പെടുന്നതല്ല. 
ദർഘാസ് ഫോറങ്ങളുടെ വിൽപ്പന 26 -12 - 2012 - ന് ഉച്ചയ്ക്ക് 
1 മണിക്ക് അവസാനിക്കുന്നതാണ്. പൂരിപ്പിച്ച ദർഘാസുകൾ 
27 - 12 - 2012- ന് ഉച്ചയ്ക്ക് 1 മണിവരെ ഓഫീസിൽ സ്വീകരിക്കു 
ന്നതാണ്. അന്നുതന്നെ വൈകുന്നേരം 3 മണിക്ക് ദർഘാസു 
കാരുടെയോ അവരുടെ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 
ദർഘാസു കൾ തുറക്കുന്ന താ ണ്. ദർഘാസ് ഫോറ ങ്ങ ൾ 
കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. 

ദർഘാസുകൾ തപാൽ മുഖാന്തിരം ആവശ്യമുള്ളവർ 
ആയതിന് 349 (തപാൽ ചെലവടക്കം) കോളേജ് വിദ്യാഭ്യാസ 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ പേരിൽ മണിയോർഡർ അയക്കേ 
ണ്ടതാണ്. ചെക്കുകൾ, ഡിമാന്റ് ഡ്രാഫ്റ്റ് എന്നിവ സ്വീകരിക്കു 
ന്ന തില്ല . ദർഘാസുകളിൽ രേഖപ്പെടുത്തിയ തുക എല്ലാ 
നികുതികളും ഉൾപ്പെടെയായിരിക്കണം. 
-- പൂരിപ്പിച്ച ദർഘാസുകളോടൊപ്പം 1 % ( ഒരു ശതമാനം) 
നിരക്കിൽ നിരതദ്രവ്യമായി കാളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി 
ഡയറക്ടർ, നോർത്ത് സോൺ, കോഴിക്കോട് എന്ന പേരിൽ 
എടുത്ത ഡിമാന്റ് ഡ്രാഫ്റ്റ് കേരള സർക്കാരിന്റെ 100 
വിലയുള്ള മുദ്രപത്രത്തിൽ രേഖപ്പെടുത്തിയ എഗ്രിമെന്റിനോ 
ടൊപ്പം അയയ്ക്കേണ്ടതാണ്. ഏതൊരാളുടെയും ദർഘാസ് 
കാരണം കൂടാതെ നിരസിക്കുവാനുള്ള അവകാശം ഡെപ്യൂട്ടി 
ഡയറക്ടർക്ക് ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഓഫീസിൽ 
നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ ലഭിക്കുന്നതാണ്. 


1 


Office of the Deputy Director of 
Collegiate Education , 
Kozhikode. 


( Sd.) 
- Deputy Director 


TENDER NOTICE 
No. A1 - 550/2012. 

| 22nd November 2012 . 
Sealed tenders are invited for the supply of 
Laboratory items, chemicals, equipments, specimen etc . 
required for Government College, Kodanchery under plan 
fund for the year 2012 - 13 . 


The tenders should bear the superscription 
""Supply of Laboratory items, chemicals, specimen etc . 
under plan fund 2012 - 13 and addressed to the 
Principal, Government College, Kodanchery, Kozhikode 
District — 673 580 . An EMD equal to 1 % of the estimated 
cost should be remitted along with the tender either by 
DD drawn in favour of Principal, Government College, 
Kodanchery or by cash . 

Intending tenderers may on application to the 
Principal, Government College , Kodanchery, obtain the 
requisite tender forms by cash remittance of 500 (for 
original form and 250 for duplicate , if required ) as cost 
of the form + VAT which is the price fixed for a form /set 
of form which is not refundable under any circumstances. 
The tender forms are not transferable . Sale of tender 
forms will be closed at 1 p . m . on 22nd December 2012 . 
Cheque, Postal Order etc. will not be accepted towards the 
cost of forms, nor will the forms be sent by VPP. Those 
who require forms by post have to remit and additional 
amount of 36 (Rupees Thirty six only ) towards postage . 

Tenders will be accepted upto 2 p . m . on 
22 -12 - 2012 and will be opened at 3 p . m . on 22 - 12 - 2012 in 
the presence of such of the tenderers or their authorized 
representatives present at the time. Late tenders will not 
be accepted. 


2012 - 13 വർഷത്തേക്ക് കോടഞ്ചേരി ഗവൺമെന്റ് 
കോളേജിലേക്ക് സയൻസ് ഉപകരണം, കെമിക്കൽസ്, സ്പെസിമൻ 
മുതലായവ വിതരണം നടത്തുന്നതിലേക്കായി അംഗീകൃത 
സ്ഥാ പ ന ങ്ങ ളിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

- ദർഘാസ് ഫോറങ്ങൾ കോളേജ് ഓഫീസിൽനിന്നും 
എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും രാവിലെ 10 മണി മുതൽ 
ഉച്ചയ്ക്ക് 2 മണി വരെ ലഭിക്കുന്നതാണ്. ഫോറത്തിന്റെ വില 
അസ്സലിന് 500 - ഡ്യൂപ്ളിക്കേറ്റിന് 250 - ആണ്. കൂടാതെ 
വാറ്റ് നികുതിയും ഉണ്ട്. ദർഘാസിന്റെ വിലയായി അടച്ച 
തുക യാതൊരു കാരണവശാലും തിരിച്ചുകൊടുക്കുന്നതല്ല. 
ദർഘാസ് ഫോറങ്ങളുടെ വിൽപ്പന 22 - 12 - 2012 - ന് ഉച്ചയ്ക്ക് 1 
മണിക്ക് അവസാനിക്കുന്നതാണ്. ടെണ്ടറിനോടൊപ്പം അടങ്കൽ 
തുകയുടെ 1 % നിര ത ദ വ്യ മായി അടയ്ക്കേ ണ്ട താ ണ്. 
നിരതദ്രവ്യം പണമായോ, പ്രിൻസിപ്പാളിന്റെ പേരിൽ ഡിമാൻഡ് 
ഡാഫ്റ്റായോ അടയ്ക്കാവുന്നതാണ്. ഫോറം തപാലിൽ 
ആവശ്യമുളളവർ തപാൽ ചാർജ്ജ് 36 വേറെ നൽകിയാൽ 
കോളേജ് ഓഫീസിൽ നിന്നും തപാലിൽ അയച്ചു 
കൊടുക്കുന്നതാണ്. ഫോറം കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. 
- 22- 12 - 2012 - ന് ഉച്ചയ്ക്ക് 2 മണിക്കകം ഗവൺമെന്റ് 
കോളേജ്, കോടഞ്ചേരി, പ്രിൻസിപ്പാൾ വശം മുദ്രവച്ച ദർഘാസു 
കൾ കിട്ടിയിരിക്കേണ്ടതാണ്. താമസിച്ചുകിട്ടുന്ന ദർഘാസുകൾ 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ 
22 - 12 - 2012 - ന് 3 മണിക്ക് അപ്പോൾ ഹാജ രാ യിട്ടു ള്ള 
ദർഘാസുകൾ നൽകിയവരുടെയോ, അവരുടെ അംഗീകൃത 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 


Government College , 
Kodanchery. 


(Sd.) 
Principal. 


